Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


VERNME 


നം 


സ : 


- ാം 


KEL 


MENT OF 


ണa 
A 


व जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


10th November 2009 

2009 നവംബർ 10 
19th Karthika 1931 
1931 കാർത്തികം 19 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Health Services Department 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസിൽ സന്ദേശങ്ങൾ ചുവരിൽ എഴുതുന്നതിന് 
സ്ക്വയർഫീറ്റ് നിരക്കിൽ ആണ് നിരക്ക് രേഖപ്പെടുത്തേണ്ടത്. 


നമ്പർ ബി2 - 12711/2009. 


2009 ഒക്ടോബർ 23. 


സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായി 
സർക്കാർ ആശുപത്രികളിൽ ചുവരിൽ സന്ദേശങ്ങളെഴുതുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇതിലേക്കായുള്ള ദർഘാസ് ഫോറം 12 - 11-2009 -ാം തീയതി 
മുതൽ 13 - 11 - 2009 -ാം തീയതി വൈകിട്ട് 5 മണിവരെ 
ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് 

ഫോറം ഒറിജിനൽ 300 രൂപയും വിൽപ്പന നികുതി പുറമേയും 
വരുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ ഫോറം 
ഒന്നിന് 150 രൂപയും വിൽപ്പന നികുതി പുറ മേയും 
ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 


- ഇതിലേക്കായുള്ള ദർഘാസുകൾ ജില്ലാ മെഡിക്കൽ 
ആഫീസർ (ആരോഗ്യം), തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ 
17 - 11-2009 -ാം തീയതി ഉച്ചക്ക് 12 മണിക്ക് മുമ്പായി ലഭിച്ചിരി 
ക്കേണ്ടതാണ്. ഓരോ ദർഘാസിനോടും കൂടെ നിശ്ചിത മാതൃക 
യിൽ എഗ്രിമെന്റും ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിൽ 
എടുത്ത്തൃശ്ശൂർ ബ്രാഞ്ചിൽ മാറാവുന്ന 250 രൂപയുടെ ഡിമാന്റ് 
ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായും അടക്കം ചെയ്യേണ്ടതാണ്. 


കൂടു തൽ വിവ ര ങ്ങ ൾ ( പവർത്തി ദിവ സ ങ്ങ ളിൽ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ 
തൃശ്ശൂർ. 

(ആരോഗ്യം). 


Gaz . No . 44/ 2009 /DTP ( HSD ) . 


52 


KERALA GAZETTE 


[PART III 


TENDER NOTICE 


No. S3 /9080 / 2009 / HDS. 


5th October 2009. 


Sealed tenders in the prescribed forms are invited for 
the supply of Security Guards from Government 
recognized institutions for a period of 1 year on daily 
wages to Medical College Hospital, Kozhikode. Price bid 
and pre qualification bids should be furnished separately. 
Pre qualification bids consists of Registration No., PAN , 
TAN No., ESI, EPF and ISO Certificate etc . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു 
വർഷ കാലയളവിലേയ്ക്ക് ദിവസ വേതനത്തിൽ സെക്യൂരിറ്റി 
ഗാർ ഡു മാരെ നൽകു ന്ന തിന് സർക്കാർ അംഗീകൃത 
സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രീക്വാളിഫിക്കേഷൻ ബീഡ്, പസ്സ് ബിഡ് എന്നിവ 
പ്രത്യേകം കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. പ്രീക്വാളിഫിക്കേ 
ഷൻ ബിഡിൽ രജിസ്ട്രേഷൻ പാൻ, ടാൻ സർവ്വീസ്, ടാക്സ് 
നമ്പരുകളും, ഇ .എസ്. ഐ ., ഇ . പി.എഫ്., ഐ .എസ്. ഒ. സർട്ടിഫി 
ക്കറ്റുകളുടെ കോപ്പികളും സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ നമ്പർ - 
എസ്3/9080/ 2009 / എച്ച്. ഡി.എസ്. എന്ന് വ്യക്തമായി കാണിച്ചിരി 
ക്കേണ്ടതാണ്. 


Superscription Tender Number should be specifically 
noted as S3/9080/09/HDS. 

Price of tender form (Including S. T.) - Rs. 1,575 


Date and time of close of sale of tender forms 
13- 11 - 2009 at 3 p . m . 


Last date and time for receipt of tender form 
16- 11 -2009 at 5 p . m . 


ടെണ്ടർ ഫോറത്തിന്റെ വില ( ടാക് സ് അട ക്കം ) 
രൂപ 1,575 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 13 - 11-2009, 3 മണി. 

ടെണ്ടർ ഫോറം കിട്ടേണ്ട അവസാന തീയതിയും 
സമയവും 16 - 11 - 2009, 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 17 - 11- 2009, 
ഉച്ചക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി - ടെണ്ടർ ഉറപ്പിച്ച തീയതി മുതൽ ഒരു വർഷം വരെ. 

ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേണ്ട 
തു മായ മേൽ വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 


| Date and time of opening of tender - 17 - 11 - 2009 
at 12 Noon . 


Date upto which rates are to be firms — 1 Year from 
the conformed work order. 


Address of Officer from whom tender forms are 
to be obtained and whom tenders are to be sent 
The Superintendent , Medical College Hospital , Calicut- 8. 


Medical College Hospital , 
Calicut- 8 . 


| (Sd.) 
Superintendent. 


27th Oct. 2009] 


HEALTH SERVICES DEPARTMENT 


